Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV( N )/634/ 2015 -17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


ാ 


വ 


GOVERN 


കരള 


സർക്കാ 


VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 1 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 മേയ് 22 
22nd May 2018 

1193 ഇടവം 8 
8th Idavam 1193 
1940 ജ്യേഷ്ഠം 1 
1st Jyaishta 1940 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Dairy Development Department 


ആലപ്പുഴ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 

- ഡയറക്ടറുടെ നടപടിക്രമം 


( ഹാജർ : കെ . ജി. ശ്രീലത , ഡെപ്യൂട്ടി ഡയറക്ടർ) 


നമ്പർ സി - 1269 / 15 . 


2018 ഏപ്രിൽ 24. 


വിഷയം: - ക്ഷീര വികസന വകുപ്പ്, ആലപ്പുഴ-കുട്ടനാട് 

താലൂ ക്കിൽ ചമ്പ ക്കുളം ബ്ലോക്കിലെ 
നടുത്തുരുത്ത് ക്ഷീരോൽപ്പാദക സഹകരണ 
സംഘം ക്ലിപ്തം നം . എ . 215 ( ഡി ) ആപ്കോസ് 
സമാപ്തീകരിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു. 


ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം 
ബ്ലോക്കിലെ കൈനകരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന 
നടുത്തുരുത്ത് ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ എ - 2 15 ( ഡി ) ആപ് കോസ് 30 വർ ഷ ങ്ങ ളായി 
പ്രവർത്തന രഹിതമാവുകയും തുടർന്ന് പ്രവർത്തിപ്പിക്കുവാൻ 
യാതൊരു സാദ്ധ്യതയും ഇല്ലാത്ത സാഹചര്യത്തിൽ ടി സംഘം 
സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി 
പരാമർശം ( 1) പ്രകാരമുള്ള ഡയറക്ടറുടെ നിർദ്ദേശത്തെ 
തുടർന്ന് ചമ്പ ക്കുളം ക്ഷീര വി ക സന ഓഫീസറെ 
ലിക്വി ഡേറ്ററായി നിയമിച്ച് ഉത്ത ര വാ യിരുന്നു . ആയത് 
അ നു സ രിച്ച് പരാമർശം ( 2 ) പ്രകാരം ടി സം ഘ ങ്ങ ൾ 
സമാപ്തീകരിക്കുന്നതിന്, നടപടികൾ സ്വീകരിച്ച് വരുന്നതിനാൽ 
ഇതിൻമേൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
രണ്ട് മാസ ത്തി നു ള്ളിൽ ലിക്വി ഡേ റ്റ റാ യ ചമ്പ ക്കുളം 
ക്ഷീര വികസന ഓഫീസർ ( ലിക്വിഡേറ്റർ ) - നെ രേഖാമൂലം 
അറിയിക്കേണ്ടതാണെന്നും, യാതൊരു ആക്ഷേപവും നിശ്ചിത 
രീതിയിൽ ലഭിക്കുന്നില്ലായെങ്കിൽ ഇനിയൊരു അറിയിപ്പ് 
കൂടാതെ സംഘം സമാപ്തീകരിക്കുന്നതാണെന്നും കാണിച്ച് 
കേരള ഗസറ്റിൽ വിജ്ഞാപനം നൽകി യി രു ന്നു . സംഘം 
സമാപീകരിക്കുന്നതിന് തുടർന്നുള്ള നടപടികൾ പൂർത്തീകരിച്ച് 
പരാമർശം (3 ) പ്രകാരം ചമ്പക്കുളം ക്ഷീരവികസന ഓഫീസർ 
( ലിക്വിഡേറ്റർ ) അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പരാമർശം: - 1. ക്ഷീര വികസന വകുപ്പ്, ഡയറക്ടറുടെ 

സി / 13905/ 2015 നമ്പർ കത്ത് . 


2. ഈ ഓഫീസിലെ 1- 7 - 2017 - ലെ സി 1269/ 

2015 നമ്പർ ഉത്തരവ്. 


3. ചമ്പക്കുളം ക്ഷീരവികസന ഓഫീസറുടെ 

( ലിക്വിഡേറ്റർ) 26 - 2 - 2018 - ലെ 319 / 2017 
നമ്പർ കത്ത്. 


Gaz. No . 21/2018 /DTP (Dairy Development ). 


399 


22nd MAY 2018 ] 


DAIRY DEVELOPMENT DEPARTMENT 


50 


ഉത്തരവ് 


ലിക്വിഡേറ്റർ ഉടൻ സംഘ ത്തിന്റെ സമാ ഫീകരണ 
ചുമതല ഏറ്റെടുക്കേണ്ടതും 3 വർഷത്തിനകം നടപടികൾ 
പൂർത്തിയാക്കി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഈ ഓഫീസിന് 

കൈമാറേണ്ടതുമാണ്. ലിക്വിഡേറ്റർ ചാർജ്ജടുത്ത വിവരം ഈ 
ഓഫീസിൽ യഥാസമയം അറിയിക്കേണ്ടതുമാണ്. 


മേൽ പരാമർശ പ്രകാരം 30 വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായിരുന്ന കുട്ടനാട് താലൂക്കിൽ ചമ്പക്കുളം- ബ്ലോക്കിലെ 

കൈനകരി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചിരുന്ന നടുത്തുരുത്ത് 
ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എ - 215 
( ഡി) ആപ്കോസ് തുടർന്ന് പ്രവർത്തിപ്പിക്കുവാൻ യാതൊരു 
സാദ്ധ്യതയും ഇല്ല എന്ന്ഉത്തമ ബോദ്ധ്യമുള്ളതിനാൽ 1969 - ലെ 
കേരള സഹകരണ നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം ടി 
സംഘത്തിന്റെ പ്രവർത്തനം സമാ പ് തീ ക രിച്ചു കൊണ്ട് 
(രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ട്) ഇതിനാൽ ഉത്തരവാകുന്നു. 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കോട്ടയം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, ( ഒപ്പ്) 
ആലപ്പുഴ. 

-- ഡെപ്യൂട്ടി ഡയറക്ടർ. 


എറണാകുളം ജില്ലാ ക്ഷീര വികസന വകുപ്പ് 

ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ജോസ് ജേക്കബ്, ഡെപ്യൂട്ടി ഡയറക്ടർ) 


( 1) 


കോട്ടയം ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി നമ്പർ സി2 - 4564 / 2016. 

2018 മാർച്ച് 27 . 
-- ഡയറക്ടറുടെ നടപടിക്രമം 

വിഷയം: - ക്ഷീര വികസന വകുപ്പ്- എറണാകുളം 
( ഹാജർ : റ്റി. കെ . അനികുമാരി, ഡെപ്യൂട്ടി ഡയറക്ടർ) 

സെൻ ട ൽ കുമ്പ ളങ്ങി ക്ഷീരോൽപ്പാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഇ . 284 
നമ്പർ ഡി - 298 / 18. 

2018 ഏപ്രിൽ 5. 

( ഡി ) ആ പ് കോ സ് - 19 6 9 - ല ക ര ള 
വിഷയം: - ക്ഷീര വികസന വകുപ്പ്, കോട്ടയം-കാഞ്ഞിരപ്പള്ളി 

സഹകരണ സംഘം നിയമം വകു പ്പ് 
ബ്ലോക്ക്- പൊടിമറ്റം ക്ഷീരവ്യവസായ സഹകരണ 

71 (1) പ്രകാരം സമാ ഫീ ക രിച്ചു കൊണ്ടും 
സംഘം ക്ലിപ്തം നമ്പർ കെ -63 ( ഡി ) ആപ്കോസ് 

വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത 
സമാപ്തീകരണം കേരള സഹകരണ നിയമം 

കൊണ്ടും ഉത്തരവാകുന്നു . 
വകുപ്പ്72 (1) പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ച് 

പരാമർശം: - 1. ഈ ആഫീസിലെ 29 - 12 - 2016, 18 - 9 - 2017 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 

എന്നീ തീയ തി ക ളിലെ ഇതേ നമ്പർ 
പരാമർശം: - 1. ഈ ഓഫീസിലെ 28- 1- 2015 - ലെ ഡി / 1377 / 15 

ഉത്തരവുകളും 18- 8 - 2017 - ലെ ഇതേ നമ്പർ 
നമ്പർ ഉത്തരവ്. 

കത്തും. 
- 2. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ക്ഷീര വികസന 

പള്ളുരുത്തി ക്ഷീര വികസന ഓഫീസറുടെ 
ആഫീസറുടെ 15 -1- 2018 - ലെ 62 /2016 നമ്പർ 

8 - 12 - 2016 , 22 - 3 - 2017 , 26 - 2 - 2018 എന്നീ 
സെക്ഷൻ 65 അന്വേഷണ റിപ്പോർട്ട്. 

തീയതികളിലെ 142 / 16 നമ്പർ കത്തുകൾ. 

3. മാനേജിംഗ് ഡയറക്ടർ, ERCMPU LTD - ന്റെ 
- മേൽ പരാമർശം ( 1) പ്രകാരം ദീർഘ കാല മായി 

20 - 9- 2017 - ലെ EU :P & I: 4S & O / 2017/ 5311 
പ്രവർത്തനം നിലച്ച കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലെ പൊടിമറ്റം 

നമ്പർ കത്ത്. 
ക്ഷീര വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ. 
കെ . 63 ( ഡി ) തുറന്ന് പ്രവർത്തിപ്പിക്കുന്നത് സംബന്ധിച്ച് 

ഉത്തരവ് 
കേരള സഹകരണ നിയമം വകുപ്പ് 65 അന്വേഷണം നടത്തു 

-- പള്ളു രു ത്തി ബ്ലോക്കിലെ സെൻട്രൽ കുമ്പളങ്ങി 
ന്നതിന് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസറിനെ 

ക്ഷീരോ ത് പാ ദക സഹ ക രണ സംഘം ക്ലിപ് തം 
നിയമിച്ചുത്തരവായിരുന്നു . 

നമ്പർ ഇ . 284 ( ഡി ) ആപ്കോസ് കൊച്ചി താലൂക്കിലെ 
- എന്നാൽ പരാമർശം (2) പ്രകാരം ലഭിച്ചിട്ടുള്ള സെക്ഷൻ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 24-6-1999- ൽ രജിസ്റ്റർ ചെയ്ത് 
65 അന്വേഷണ റിപ്പോർട്ട് പ്രകാരം പൊടിമറ്റം ക്ഷീര സംഘം 

പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. എന്നാൽ നിലവിൽ സംഘം 
തുറന്നു പ്രവർത്തിപ്പിക്കാൻ യാതൊരു സാധ്യ തയും 

വളരെ വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. സംഘത്തെ 
ഇല്ലാ ത്ത തി നാൽ സമാ പ് തീ ക ര ണ ത്തിന് ശുപാർശ സംബന്ധിച്ച് 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
ചെയ്തിരിക്കുന്നു . 

വകുപ്പ് 66 പ്രകാരം എൻക്വയറി നടത്തുന്നതിന് പരാമർശം 
ഉത്തരവ് 

ഒന്നിലെ 29 - 12 - 2016 - ലെ ഉത്തരവ് പ്രകാരം പള്ളുരുത്തി. 

ക്ഷീര വികസന ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ്. 
ഈ സാഹ ചര്യത്തിൽ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലെ 

- പള്ളുരുത്തി ക്ഷീര വികസന ഓഫീസർ 22 - 3 - 2017 - ൽ 
പൊടിമറ്റം ക്ഷീര വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം 

സമർപ്പിച്ച അമ്പേ ഷണ റിപ്പോർട്ടിൽ സംഘ ത്തിന്റെ 
നമ്പർ കെ - 63 ( ഡി ) സമാ പ് തീ ക രി ക്കു ന്ന തി നായി 

- രജിസ്റ്ററുകളോ രേഖകളോകണ്ടെടുക്കാനായില്ലെന്നും ടി 
കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എ പ്രദേശത്ത് നിലവിൽ ക്ഷീരകർഷകരുടെ അഭാവമുള്ളതിനാൽ 
യൂണിറ്റിനെ 1969 - ലെ സഹകരണ നിയമം വകുപ്പ് 72 (1) സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയുമില്ലാ 
പ്രകാരം ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. യെന്നും സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാ 


400 


22nd MAY 2018 ] 


DAIRY DEVELOPMENT DEPARTMENT 


51 


പടിഞ്ഞാറ്- ഇടപ്പള്ളി തോട്, വടക്ക്- വാഴക്കാല -ഓലിക്കുഴി 
റോഡ്, തെക്ക്- കാളച്ചാൽ തോട് ഇടപ്പള്ളി തോട്ടിൽ ചേരുന്ന 
ഭാഗം എന്നിവ പ്രവർത്തനമേഖലയാക്കി 30 - 5 - 2002 - ൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ സംഘം പ്രവർത്തനരഹിതമാണ്. 


ണെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് (1) മാനേജർ, ജില്ലാ 
സഹകരണ ബാങ്ക്, എറണാകുളം, (2 ) മാനേജിംഗ് ഡയറക്ടർ, 
ERCMPU LTD ( 3 ) അസിസ്റ്റന്റ് രജിസ്ട്രാർ, സർക്കിൾ 
സഹകരണ യൂണിയൻ, കൊച്ചി എന്നിവർക്ക് സെൻട്രൽ 
കുമ്പളങ്ങി ക്ഷീരോല്പാദക സഹകരണ സംഘം സമാപീകരി 
ക്കു ന്ന തിൽ എന്തെ ങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാ നു 

ണ്ട ങ്കിൽ ആയത് ഏഴ് ദിവസത്തിനകം അറിയി ക്കേ ണ്ട 
താണെന്ന് ഒന്നാം പരാമർശത്തിലെ 18 - 8 - 2017 - ലെ കത്ത് 
മുഖേന അറിയിപ്പ് നൽകി യിട്ടു ള്ളതും ERCMPU - ൽ 
നിന്നുമാത്രം ആഡിറ്റ് കോസ്റ്റ് ഇനത്തിൽ - 4, 181 ലഭിക്കാനുണ്ട് 
എന്ന് അറിയിച്ചിട്ടുള്ളതുമാണ്. 

ഈ സംഘത്തെ സംബന്ധിച്ച് യാതൊരു രേഖകളും 
ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കു 
ന്നതിനായി 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 72 ( 1 ) പ്രകാരം ലിക്വി ഡേ റ്റ റായി പള്ളുരുത്തി 
ക്ഷീര വി ക സന ഓഫീസറെ നിയ മിച്ച് 18 - 9 - 2017 - ൽ 
ഉത്തരവായിട്ടുണ്ട്. സംഘം തുടർന്ന് പ്രവർത്തിപ്പിക്കു വാൻ 
യാതൊരു സാധ്യതയും ഇല്ലാത്തതിനാൽ സംഘം സമാപീക 
രിക്കു ന്നതിന് എന്തെങ്കിലും ആക്ഷേപം ഉള്ള വർ ആയത് 
ലിക്വിഡേറ്ററെ ഒരു മാസത്തിനുള്ളിൽ രേഖാമൂലം അറിയിക്കേ 
ണ്ടതാണെന്ന്കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ വിവിധങ്ങളായ 
ഏഴ് സ്ഥാപനങ്ങളിൽ 10 -1-2018 - നു നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളതും 
ആയതിന് നാളിതുവരെ യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാ 
ത്തതുമാകുന്നു . 

- മേൽ സാഹ ച ര്യ ത്തിൽ സെൻടൽ കുമ്പ ളങ്ങി 
ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഇ . 284 
( ഡി ) ആപ്കോസ് തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് 
യാതൊരു സാദ്ധ്യതയുമില്ലായെന്നും സംഘം സമാപ്തീ 
ക രിക്കാവു ന്ന താ ണെന്നും ബോദ്ധ്യപ്പെട്ടി രി ക്കു ന്നു . 
ആയതിനാൽ 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 71( 1) പ്രകാരം സെൻട്രൽ കുമ്പളങ്ങി ക്ഷീരോത്പാദക 
സഹകരണ സംഘം ക്ലിപ്തം നം . ഇ . 284 ( ഡി ) ആപ്കോസ് 
സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു. 


സംഘത്തെ സംബന്ധിച്ച് 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം വകുപ്പ് 66 പകാരം എൻ ക യറി 
നടത്തുന്നതിന് പരാമർശം ഒന്നിലെ 18 - 4 -2016 - ലെ ഉത്തരവ് 
പ്രകാരം ഇടപ്പള്ളി ക്ഷീര വികസന ഓഫീസറെ ചുമതലപ്പെടു 
ത്തി യിട്ടു ള്ള താ ണ്. ഇടപ്പള്ളി ക്ഷീരവികസന ഓഫീസർ 
7 - 12 - 2016 - ൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ സംഘം 
രജിസ്റ്റർ ചെയ്തതെങ്കിലും സ്ഥാവരജംഗമ വസ്തുക്കളോ, മറ്റോ 
ആസ്തികളോ വാങ്ങിയിരുന്നില്ല എന്നും പാൽ സംഭരണം 
ആരംഭിച്ചി രു ന്നില്ല എന്നും ഷയർ തുക അ താ ത് 
അംഗങ്ങൾക്ക് തിരികെ നൽകിയിരുന്നുവെന്നും സംഘത്തെ 
സംബ ന്ധിച്ച് യാതൊരു രേഖ കളും അ ന്വേ ഷ ണ ത്തിൽ 
കണ്ടെത്തിയിട്ടില്ലെന്നും അറിയിച്ചിരിക്കുന്നു . ആയതിനാൽ 
സംഘം പുന രു ജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യ ത യു 
മില്ലായെന്നും സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്ന 
താണെന്നും ഇടപ്പള്ളി ക്ഷീരവികസന ഓഫീസർ ശുപാർശ 
ചെയ്തിട്ടു ണ്ട് . ഇതേ തുടർന്ന് ( 1) മാനേ ജർ, ജില്ലാ 
സഹകരണ ബാങ്ക്, എറണാകുളം, (2 ) മാനേജിംഗ് ഡയറക്ടർ, 
എറണാകുളം മേഖലാ സഹകരണ ക്ഷീരോല്പാദക യൂണിയൻ 
(ERCMPU ) ലിമിറ്റഡ്, ( 3) അസിസ്റ്റന്റ് രജിസ്ട്രാർ, സർക്കിൾ 
സഹകരണ യൂണിയൻ എന്നിവർക്ക് മണ്ണാടി ക്ഷീരോല്പാദക 
സഹകരണസംഘം ക്ലിപ്തം നമ്പർ ഇ . 302 ( ഡി ) ആപ്കോസ് 
സമാ പ് തീ ക രി ക്കു ന്ന തിന് എന്തെ ങ്കിലും ആക്ഷേപം 
ബോധിപ്പി ക്കാ നു ണ്ട ങ്കിൽ ആ യത് 7 ദി വ സ ത്തി നകം 
അറിയിക്കേണ്ടതാണെന്ന് ഒന്നാം പരാമർശത്തിലെ 22 -12 -2016 - ലെ 
കത്ത്മുഖേന അറിയിപ്പ് നൽകിയിട്ടുള്ളതുമാണ്. 

- ഈ സംഘത്തെ സംബന്ധിച്ച് യാതൊരു രേഖകളും 
ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കു 
ന്നതിനായി 1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 72 ( 1 ) പ്രകാരം ലിക്വി ഡേ റ്റ റായി ഇട പള്ളി 
ക്ഷീര വികസന ഓഫീസറെ നിയമിച്ച് 23 - 8 - 2017 - ൽ ഉത്തര 
വായിട്ടുണ്ട്. സംഘം തുടർന്ന് പ്രവർത്തിപ്പിക്കുവാൻ യാതൊരു 
സാധ്യതയും ഇല്ലാത്തതിനാൽ സംഘം സമാപ്തീകരിക്കുന്നതിന് 
എന്തെ ങ്കിലും ആക്ഷേപം ഉള്ള വർ ലിക്വിഡേറ്ററെ രണ്ട് 
മാസത്തിനു ള്ളിൽ രേഖാമൂലം അറിയിക്കേ ണ്ട താ ണെന്ന് 
തൃക്കാക്കര ഗ്രാമ പ ഞ്ചാ യ ത്തിലെ വിവി ധ ഗവൺമെന്റ് 
സ്ഥാപനങ്ങളിലും, പൊതുസ്ഥലങ്ങളിലും ഓഫീസ് നോട്ടീസ് 
ബോർഡിലും നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളതും ആയ തിന് 
നാളിതു വരെ യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്ത തു 
മാകുന്നു . 

-- മേൽ സാഹച ര്യ ത്തിൽ മണ്ണാടി ക്ഷീരോൽപാദക 
സഹ ക ര ണ സംഘം ക്ലിപ് തം നമ്പർ ഇ . 3 02 ( ഡി ) 
ആപ്കോസ് തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരു 
സാദ്ധ്യതയുമില്ലായെന്നും സംഘം സമാപ്തീകരിക്കാവു 
ന്ന താണെന്നും ബോദ്ധ്യപ്പെട്ടിരിക്കു ന്നു . ആയതിനാൽ 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71( 1) 
പ്രകാരം മണ്ണാടി ക്ഷീരോത്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഇ . 302 ( ഡി ) ആപ്കോസ് സമാപ്തീകരിച്ചു 
കൊണ്ടും വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


( 2) 


നമ്പർ സി1 - 3743/ 2016 . 


2018 ഏപ്രിൽ 10 . 


വിഷയം: - ക്ഷീര വികസന വകുപ്പ്- എറണാകുളം 

മണ്ണാടി ക്ഷീരോൽപ്പാദക സഹകരണ 
സംഘം ക്ലിപ് തം നമ്പർ ഇ . 302 ( ഡി ) 
ആപ്കോസ് - 1969 - ലെ കേരള സഹകരണ 
സംഘം നിയമം വകു പ്പ് 71 ( 1 ) പ്രകാരം 
സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 74 പ്രകാരം 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തു കൊണ്ടും ഉത്ത ര 
വാകുന്നു . 


പരാമർശം: - ( 1 ) 18 - 4 - 2016 , 15 - 2 - 2016 , 23 - 8 - 2017 എന്നീ 

തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവുകളും 
22 - 12 - 2016, 14 - 2 - 2017 , 23 - 8 - 2017 , 7 - 11 -2017 
എന്നീ തീയ തി ക ളിലെ ഇതേ നമ്പർ 
കത്തുകളും 
ഇടപ്പള്ളി ക്ഷീരവികസന ഓഫീസറുടെ 
7 - 12 - 2016, 20 - 10 - 2017 , 15 - 3 - 2018 എന്നീ 
തീയ തിക ളിലെ 174/ 16 , 2 04 / 17 നമ്പർ 
കത്തുകൾ. 


ഇടപള്ളി ബ്ലോക്കിലെ മണ്ണാടി ക്ഷീരോ ത് പാ ദക 
സ ഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ. ഇ . 302 ( ഡി ) 
ആ പ് കോസ് കണ യ നൂർ താലൂ ക്കിലെ തൃക്കാക്കര 
ഗ്രാമ പഞ്ചായത്തിൽപ്പെട്ട 14, 15 വാർഡുകൾ ഉൾപ്പെടുന്ന 
പദേ ശ ങ്ങ ളായ കിഴ ക്ക് - കണ്ണ മേരി കാളച്ചാൽ തോട്, 


ക്ഷീരവികസന 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
എറണാകുളം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


401 


